Kerala Gazette No. 47 dated 30th November 2010 . 
PART I 


Section iv 


തൊഴിലും പുനരധിവാസവും (എച്ച്) വകുപ്പ് 


സ . ഉ . ( സാധാ.) നമ്പർ 1872 / 2010 / തൊഴിൽ. തിരുവനന്തപുരം, 2010 നവംബർ 15 . 

. - 1994 - ലെ കേരള തയ്യൽ തൊഴിലാളി 
ക്ഷേമനിധി ആക്ടിന്റെ ( 1994 - ലെ 16 ) 9 -ാം വകുപ്പ് ( 1 ) ഉം ( 3 ) ഉം ( 5 ) ഉം 
ഉപ വകുപ്പുകൾ പ്രകാരം നിക്ഷിപ്തമായ അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള 
തയ്യൽ തൊഴി ലാളി ക്ഷേമ നി ധിയുടെ നട ത്തി പ്പിനും ക്ഷേമ നി ധി യിൽനിന്ന് 
ധനസഹായം നൽകുന്ന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനോ അവ 
നിർവ്വഹിക്കുന്നതിനോ വേണ്ടിയും 1995 ഡിസംബർ 18 -ാം തീയതിയിലെ 1276 -ാം 
നമ്പർ അസാധാരണ ഗസറ്റിൽ എസ്. ആർ. ഒ . നമ്പർ 1520 / 95 ആയി 1995 ഡിസംബർ 
മാസം 16 - ാം തീയ തി യിലെ ജി . ഒ . ( ആർടി. ) 2975/ 95/ തൊഴിൽ എന്ന നമ്പർ 
വിജ്ഞാ പ ന ത്തിലൂടെ രൂപീകരിച്ചതും 2007 സെപ്റ്റംബർ 12 -ാം തീയതിയിലെ 
1667 -ാം നമ്പർ അസാധാരണ ഗസറ്റിൽ എസ്. ആർ. ഒ. നമ്പർ 762 / 2007 ആയി 2007 
സെപ്റ്റംബർ 10 -ാം തീയതിയിലെ ജി . ഒ . ( ആർടി .) 2741 / 07 / തൊഴിൽ ഉത്ത ര വ് 
പ്രകാരം പുനഃസംഘടിപ്പിക്കപ്പെട്ടതുമായ കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി 
ബോർഡ് താഴെ പട്ടിക യിൽ പറയുന്ന ഡയറക്ടർമാരെ ഉൾപ്പെടുത്തി ഉട നടി 
പ്രാബല്യം നൽകിക്കൊണ്ട് പുനഃസംഘടിപ്പിക്കുന്നു . 


- പട്ടിക 


( 1) 


ശ്രീ . എൻ. വി . പ്രദീപ്കുമാർ, 
കാർത്തിക , മുട്ടമ്പലം പി . ഒ ., 
കഞ്ഞിക്കുഴി, 
കോട്ടയം. 
ശ്രീ . എം . ഡി. സെബാസ്റ്റ്യൻ, 
മുരുകുന്നേൽ വീട്, 
മുട്ടിൽ പി . ഒ ., 
വയനാട്. 


(3) 


ശ്രീ . ഇ . പി. കുഞ്ഞിരാമൻ, 
മൊട്ടമ്മൽ, അഞ്ചാം പീടിക പി . ഒ., 
കണ്ണൂർ. 
ശ്രീ . കെ . മാനുക്കുട്ടൻ, 
ആൾ കേരള ടെയ്ലേഴ്സ് അസോസ്സിയേഷൻ, 
സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 
ഫാറൂക്ക് കോളേജ് പി . ഒ ., 
കോഴിക്കോട്. 


ശ്രീ .എൻ. സി . ബാബു , 
ആൾ കേരള ടൈലേഴ്സ് അസോസ്സിയേഷൻ, 
സംസ്ഥാന ജനറൽ സെക്രട്ടറി, 
മലേഷ്യൻ ഗാർമെന്റ് സ്, മുരുന്തൽ 
പെരിനാട് പി. ഒ., കൊല്ലം. 
ശീമതി ബി. ജയന്തി, 
“കൃഷ്ണശീ , 
ഓലയിൽ, തേവള്ളി പി . ഒ., 
കൊല്ലം. 


ശ്രീമതി കെ . ജാജിമോൾ, 
“കൃഷ്ണശ്രീ , 
മുണ്ടയ്ക്കൽ പി . ഒ ., 
കൊല്ലം. 
ശ്രീമതി പി . വസന്ത , 
പന്നേരി ഹൗസ്, കല്ല്യാശ്ശേരി, 
കണ്ണൂർ. 
ശ്രീ . കെ . ഭാർഗ്ഗവൻ, 
ആൾ ഇൻഡ്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് 
ജില്ലാ കമ്മിറ്റി ഓഫീസ്, 
കടപ്പാക്കട, 
കൊല്ലം. 


( 3) 


ശ്രീമതി സി. രമണി, 
അഡീഷണൽ സെക്രട്ടറി, 
നിയമ വകുപ്പ്, ഗവ. സെക്രട്ടേറിയറ്റ്, 
തിരുവനന്തപുരം. 


(2) ശ്രീ . കെ . എസ്. അനിൽകുമാർ , 

ഡെപ്യൂട്ടി സെക്രട്ടറി, 
തൊഴിലും പുനരധിവാസവും വകുപ്പ്, 
ഗവ. സെക്രട്ടേറിയറ്റ്, 
തിരുവനന്തപുരം. 
ശ്രീ . എൻ. എം . രവീന്ദ്രൻ, 
ഡെപ്യൂട്ടി സെക്രട്ടറി, 
ധനകാര്യ വകുപ്പ്, 
ഗവ. സെക്രട്ടേറിയറ്റ്, 
തിരുവനന്തപുരം. 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, 
ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, 

പട്ടം, തിരുവനന്തപുരം. 
- (2 ) പ്രസ്തുത ആക്ടിന്റെ 9 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പ് പ്രകാരം ബോർഡിന്റെ 
ഒരു ഡയറക്ടറായ ശ്രീ എൻ. വി . പ്രദീപ്കുമാറിനെ ( കാർത്തിക , മുട്ടമ്പലം പി . ഒ., 
കഞ്ഞിക്കുഴി, കോട്ടയം) ബോർഡിന്റെ ചെയർമാനായി നിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
കെ . ബി . വത്സല കുമാരി, 
ഗവൺമെന്റ് സെക്രട്ടറി. 


